Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


V 
GOVERNA 


KERALA 


VMENT OF 
ടന്ന ഭർ 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


25th May 2010 
2010 മേയ് 25 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 21 


വാല്യം 55 


നമ്പർ 


4th Jyaishta 1932 
| 1932 ജ്യേഷ്ഠം 4 


PART III 


Health Services Department 


റീ ക്വട്ടേഷൻ നോട്ടീസ് 


നമ്പർ ജി1 - 6517 / 2008. 


2010 മേയ് 5. 


- ത്യശ്ശൂർ മെഡിക്കൽ കോളേജ് ആശു പത്രിയിൽ 
ഉപയോഗത്തിൽ ഇരുന്നിരുന്ന KL 8G 7885 മാരുതി ഓമനി 
ആംബു ല ൻസ് ഇപ്പോഴുള്ള അവസ്ഥ യിൽ വിൽക്കുന്ന തി 
ലേക്കായി താത്പര്യമുള്ളവരിൽനിന്നും മൽസരാടിസ്ഥാനത്തിൽ 
ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


സർവ്വേ റിപ്പോർട്ട് 

നിരതദ്രവ്യം 
| D3/706/89/ A2 ( 3) Office 1 % quoted amount 
of the Assistant Executive 
Engineer, P . W . D . Mechanical 
Division , Chalakkudy , 

- dated 21 - 4 - 2010 
ക്വട്ടേഷൻ ലഭിച്ച ആൾ ലേലത്തുകയും വാറ്റുനികുതിയും 
അടക്കം മുഴുവൻ തുകയും അപ്പോൾ തന്നെ കെട്ടിവയ്ക്കേണ്ട 
താണ്. 

ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തിയതായി ഈ ഓഫീസിൽനിന്നും 
രേഖാമൂലം അറിയിപ്പ് കിട്ടിയതിനു ശേഷം വാഹനം സ്വന്തം 
ഉത്തരവാദിത്ത്വത്തിൽ നീക്കം ചെയ്യേണ്ടതാണ്. 

ക്വട്ടേഷൻ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ സർക്കാർ 
നിയമങ്ങളും ഈ ക്വട്ടേഷനും ബാധകമാണ്. ക്വട്ടേഷനുകൾ 
സ്വീകരിക്കുന്നതിനും നിരസിക്കുന്നതിനും ഉള്ള അധികാരം 
സൂപ ണ്ടിൽ നിക്ഷിപ്ത മാ ണ് . കൂടു തൽ വിവ ര ങ്ങ ൾക്ക് 
പ്രവർത്തി ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി 
സൂപ്രണ്ട് ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


ക്വട്ടേഷനുകൾ 2010 ജൂൺ 9 -ാം തീയതി ( 9 - 6 - 2010 ) 
രാവിലെ 11മണിവരെ സ്വീകരിക്കുന്നതുംഅന്നേദിവസം 12 മണിക്ക് 
ഹാജരുള്ള ബന്ധപ്പെട്ട കക്ഷികളുടെ സാന്നിദ്ധ്യത്തിൽ തൃശ്ശൂർ 
മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വച്ച് തുറക്കുന്നതുമാണ്. 
ക്വട്ടേഷനിൽ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തുന്ന 
ആളുടെ പേരിൽ ക്വട്ടേഷൻ ഉറപ്പിക്കുന്നതുമാണ്. ക്വട്ടേഷൻ 
സമർപ്പി ക്കു മ്പോൾ നിര ത ദ വ്യം മെഡിക്കൽ കോളേജ് 
ആശു പത്രി സൂപ ണ്ടിന്റെ പേരിൽ ഡി . ഡി . ആയി 
ക്വട്ടേഷനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


മെഡിക്കൽ കോളേജ് ആശുപത്രി, 
തൃശ്ശൂർ. 


(ഒപ്പ്) 
സൂപ്രണ്ട്. 


